O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 23 
Tuesday , 23th November 2021 


1197 വൃശ്ചികം 8 
8th Vrischikam 1197 


1943 അഗ്രഹായനം 2 
2nd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


46 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14004 


KERALA GAZETTE 


Part III 


Kozhikode District 


Quilandy Taluk 


NOTICE 


നമ്പർ : ജി2-9282021 


21-10-2021 


കൊയിലാണ്ടി താലൂക്കിൽ അത്തോളി വില്ലേജിൽ കൊങ്ങന്നൂർ ദേശത്ത് താമസിച്ചുവരവെ അന്തരിച്ചുപോയ ടി കെ മൂസ് 
സ S / o മമ്മദ് ഗസൽ കുറ്റിക്കാട്ടുകുനി അത്തോളി പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൾ ഹസ്ബിത ഗസൽ പൂക്കാട് തിരുവണ്ണൂർ 
ബോധിപ്പിച്ച അപേക്ഷ പ്രകാരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 18-12-2020 - ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


റുഖിയ 


ഭാര്യ 


69 


2 


റസിയ 


മകൾ 


50 


3 


| ഷാജിറ 


മകൾ 


46 


4 


| ഹസ്ബിത 


| മകൾ 


39 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14005 


Revenue Department 


23th November 2021 


Kozhikode District 


Quilandy Taluk 


NOTICE 


നമ്പർ : ജി3-6207 / 2021 


30-10-2021 


അനന്തരാവകാശ 


കൊയിലാണ്ടി താലൂക്കിൽ പയ്യോളി വില്ലേജിൽ മേലടി ദേശത്ത് താമസിച്ചുവരവെ അന്തരിച്ചുപോയ ദാമോദരൻ ഇ S / 
0 ഗോപാലൻ നായർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ പി സുകന്യ , അശ്വതി ഹൗസ് പയ്യോളി പി ഒ ബോധിപ്പിച്ച അപേക്ഷ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-02-2021 - ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| പി സുകന്യ 


ഭാര്യ 


71 


2 


| പി നന്ദാറാണി 


മകൾ 


52 


3 


പി നിഷാറാണി 


മകൾ 


49 


4 


| പി നയനാറാണി 


മകൾ 


45 


നമ്പർ : ജി2-7305 / 2021 


28-10-2021 


കൊയിലാണ്ടി താലൂക്കിൽ അത്തോളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഹംസ എ പി S / o മുഹമ്മദ് 
എളേച്ചിക്കണ്ടി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ രമീഷ് എ പി ചക്കംകുളത്ത് കൊങ്ങന്നൂർ , ബോധിപ്പിച്ച അപേക്ഷ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-08-2020 - ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സഫിയ പി 


ഭാര്യ 


57 


2 


| മകൻ 


38 


| ജറീഷ് എ പി 
രമീഷ് എ പി 


3 


| മകൻ 


36 


4 


റംഷീന 


മകൾ 


34 


നമ്പർ : ജി3-7017 / 2021 


29-10-2021 


കൊയിലാണ്ടി താലൂക്കിൽ വിയ്യൂർ വില്ലേജിൽ വിയ്യൂർ ദേശത്ത് താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാലൻ കെ ടി S { 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14006 


KERALA GAZETTE 


Part III 


0 കുറുമ്പൻ കെ ടി പുളിക്കൂൽ ഐ എസ് ബി നിവാസ് വിയ്യൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൾ ഇന്ദിര കെ ടി പഴങ്ങാടത്ത് തുരുത്തിയാട് പി 
ഒ ബോധിപ്പിച്ച അപേക്ഷ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 14-09-2020 - ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ഇന്ദിര കെ ടി 


| മകൾ 


54 


2 


| ഷീബ കെ ടി 


മകൾ 


51 


3 


ബിന്ദു കെ ടി 


മകൾ 


48 


നമ്പർ : ജി3-7239 / 2021 


29-10-2021 


കൊയിലാണ്ടി താലൂക്കിൽ കായണ്ണ വില്ലേജിൽ മാട്ടനോട് ദേശത്ത് താമസിച്ചുവരവെ അന്തരിച്ചുപോയ എ കെ മത്തായി 
S / o കുര്യാക്കോസ് അറക്കൽ ഹൗസ് കായണ്ണ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ ഷാജു എ എം അറക്കൽ ഹൗസ് മാട്ടനോട് 
പി ഒ ബോധിപ്പിച്ച അപേക്ഷ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 18-07-2009 - ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ബെന്നി എ എം 


മകൻ 


52 


2 


ഷാജു എ എം 


മകൻ 


49 


3 


സജി എ എം 


| മകൻ 


46 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14007 


Revenue Department 


23th November 2021 


Kozhikode District 


Quilandy Taluk 


NOTICE 


നമ്പർ : ജി 3 -7187 2021 


30-10-2021 


കൊയിലാണ്ടി താലൂക്കിൽ പന്തലായനി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നളിനി കെ who നെല്ലുളി 
വേലായുധൻ , പന്തലായനി ദേശത്ത് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പന്തലായനി വില്ലേജിൽ പരേതയുടെ മകൻ സുഗതൻ നെല്ലുളി , നെല്ലുളി , 
പന്തലായനി , കൊയിലാണ്ടി , ബോധിപ്പിച്ച അപേക്ഷ പന്തലായനി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-10-2018 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| സുജാത 


മകൾ 


58 


2 


സുമ 


| മകൾ 


56 


3 


( സുഗതൻ നെല്ലുളി 


മകൻ 


54 


നമ്പർ : ജി 3 -7677 2021 


29-10-2021 


അവകാശ 


കൊയിലാണ്ടി താലൂക്കിൽ പന്തലായനി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാലകൃഷ്ണൻ നായർ sio ചന്തുകുട്ട 
1 നായർ , കോതമംഗലം ദേശത്ത് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പന്തലായനി വില്ലേജിൽ പരേതൻറെ മകൻ അജി ബാലകൃഷ്ണൻ എ കെ , ഷെർളി 
നിവാസ് , കോതമംഗലം കൊയിലാണ്ടി , ബോധിപ്പിച്ച അപേക്ഷ പന്തലായനി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-08-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


C 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


കമല സി പി 


ഭാര്യ 


65 


2 


മകൾ 


49 


ഷെർളി എ 
ഷാജി എ കെ 


3 


മകൻ 


47 


4 


ഷറീന 


മകൾ 


45 


5 


മകൾ 


45 


ഷലിത എ കെ 
അജി ബാലകൃഷ്ണൻ എ കെ 


6 


| മകൻ 


40 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14008 


KERALA GAZETTE 


Part III 


നമ്പർ : ജി 3 -7040 2021 


26-10-2021 


അനന്തരാവകാശ 


കൊയിലാണ്ടി താലൂക്കിൽ മൂടാടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആലിക്കുട്ടി s / o അസ്സയിനാർ , മുചുകുന്ന 
ദേശത്ത് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മൂടാടി വില്ലേജിൽ പരേതൻറെ ഭാര്യ അലീമ , ഊരാളികുന്നുമ്മൽ ഹൗസ് മുചുകുന്ന് പി ഒ , ബോധിപ്പിച്ച 
അപേക്ഷ മൂടാടി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 27-06-2017 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അലീമ 


ഭാര്യ 


60 


2 


സിറാജ് 


മകൻ 


44 


3 


റിയാസ് 


മകൻ 


41 


4 


| ജാസിൻ 


| മകൻ 


35 


5 


മകൾ 


33 


നൂർജഹാൻ 
നദീറ 


6 


മകൾ 


31 


7 


കുഞ്ഞാമിന 


മാതാവ് 


86 


നമ്പർ : ജി 2 -7308 / 2021 


28-10-2021 


കൊയിലാണ്ടി താലൂക്കിൽ കൊഴുക്കല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാധ ഒ d !ം ചന്തുക്കുറുപ്പ് 
വിളയാട്ടൂർ ദേശത്ത് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കൊഴുക്കല്ലൂർ വില്ലേജിൽ പരേതയുടെ മകൻ രഘുനാഥ് എൻ , നമ്പിയത്ത് ഇരിങ്ങത്ത് പി ഒ , 
ബോധിപ്പിച്ച അപേക്ഷ കൊഴുക്കല്ലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മ 
രണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-03-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
° നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


കുഞ്ഞികൃഷ്ണൻ നായർ 


ഭർത്താവ് 


76 


2 


രഘുനാഥ് എൻ 


മകൻ 


43 


3 


രമണി എൻ 


മകൾ 


41 


നമ്പർ : ജി 2 -7306 / 2021 


28-10-2021 


കൊയിലാണ്ടി താലൂക്കിൽ അത്തോളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീധരൻ പി കെ s / o വെള്ളൻ 
വേളൂർ ദേശത്ത് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി അത്തോളി വില്ലേജിൽ പരേതൻറെ മകൻ ജ്യോതിഷ് കുമാർ , ഗീതാഞ്ജലി , വേളൂർ പി ഒ , 


അനന്തരാവകാശ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14009 


Revenue Department 


23th November 2021 


ബോധിപ്പിച്ച അപേക്ഷ അത്തോളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| മാധവി ഇ 


ഭാര്യ 


68 


2 


മകൻ 


41 


| ജ്യോതിഷ് കുമാർ പി കെ 
ജിതേന്ദ്രനാഥ് പി കെ 


3 


| മകൻ 


39 


4 


ശ്രീഹരി നാഥ് പി കെ 


മകൻ 


36 


നമ്പർ : ജി 2 -7441 / 2021 


26-10-2021 


കൊയിലാണ്ടി താലൂക്കിൽ നൊച്ചാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കേളു നായർ s / o രാമൻ നായർ , 
ചേനോളി ദേശത്ത് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി നൊച്ചാട് വില്ലേജിൽ പരേതൻറെ മകൻ വിജയൻ , നടുക്കണ്ടി ചേനോളി പി ഒ , ബോധിപ്പിച്ച അപേക്ഷ 
നൊച്ചാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 25-09-1994 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ജാനകി അമ്മ 


ഭാര്യ 


87 


2 


ഭാസ്ക്കരൻ 


മകൻ 


70 


3 


| സരോജിനി 


മകൾ 


63 


4 


വിജയൻ 


| മകൻ 


60 


5 


വത്സല 


മകൾ 


57 


6 


ശ്യാമള 


മകൾ 


54 


7 


രാധിക 


മകൾ 


51 


8 


രജീഷ് 


മകൻ 


45 


നമ്പർ : ജി 3 -7242 2021 


26-10-2021 


കൊയിലാണ്ടി താലൂക്കിൽ തിക്കോടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കണാരൻ s / o ചോയി , 
തൃക്കോട്ടുർ ദേശത്ത് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
ആനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി തിക്കോടി വില്ലേജിൽ പരേതൻറെ മകൻ രാജൻ , കരന്റവിടെ തിക്കോടി , ബോധിപ്പിച്ച അപേക്ഷ 
തിക്കോടി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 21-02-1991 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14010 


KERALA GAZETTE 


Part III 


ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


രാജൻ 


മകൻ 


64 


2 


സത്യനാഥൻ 


മകൻ 


63 


3 


അംബുജം 


മകൾ 


59 


4 


രാമചന്ദ്രൻ 


| മകൻ 


55 


5 


ഷീബ 


( മരണപ്പെട്ട മകൾ ശാരദയുടെ മകൾ ) പൗത്രി 


57 


6 


സിന്ധു 


ടി 


ടി 


പൗത്രി 


48 


7 


ഷിജി 


ടി 


ടി 


പൗത്രി 


45 


8 


| ശരത് മോഹൻ 


ടി . 


മകൻ 


| പൗത്രൻ 


42 


നമ്പർ : ജി 3 -7399 / 2021 


26-10-2021 


? 


അപേക്ഷ 


കൊയിലാണ്ടി താലൂക്കിൽ മൂടാടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജാനു കെ w !, നാരായണൻ 
എളമ്പിലാട് ദേശത്ത് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി മൂടാടി വില്ലേജിൽ പരേതയുടെ മകൻ രാജേഷ് എൻ കെ , കട്ടിൽ വീട് ചിങ്ങപുരം , ബോധിപ്പിച്ച 

മൂടാടി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 10-06-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


നാരായണൻ എൻ കെ 


| ഭർത്താവ് 


74 


2 


രാജേഷ് എൻ കെ 


മകൻ 


49 


3 


ധനരാജ് എൻ കെ 


| മകൻ 


44 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date 2021.1 1.23 03 : 42-27 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


